72 


( 11 ) 


നമ്പർ ബി3-10487 / 2020 . 


2021 ഫെബ്രുവരി 9 . 


മുകളിൽ പറഞ്ഞിരിക്കുന്ന വ്യക്തികളാണ് പരേതന്റെ 
നിയമാനുസൃത അവകാശികളെന്ന് കാണിച്ച് അപേക്ഷകയ്ക്ക് 
ഒരു സാക്ഷ്യപത്രം നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപം 
ഉള്ള പക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെന്റ് 
ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം മൂവാറ്റുപുഴ 
തഹശീൽദാർക്ക് രേഖാമൂലം നേരിട്ട് സമർപ്പിക്കേണ്ടതാണ് . 
നിശ്ചിത തീയ തിക്കു ശേ ഷമോ തപാൽ മാർഗ്ഗമോ മറ്റ് 
വിധത്തിലോ ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണനാർഹമല്ല . 


പറവൂർ താലൂക്കിൽ കടുങ്ങല്ലൂർ വില്ലേജിൽ കുഞ്ഞുണ്ണിക്കര 
കരയിൽ കണ്ണം കു ളത്ത് വീട്ടിൽ കെ . എം . അബു മകൻ 
അബ്ദുൾ സത്താർ , പി . എ . എന്നയാൾ മരിച്ചു പോയെന്നും 
പരേതന്റെ അവകാശികളെ സ്ഥാപിച്ചുകിട്ടുന്നതിനുവേണ്ടി 
അവകാശ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടുകൊണ്ട് പരേതന്റെ ഭാര്യ 
ഷിം ന 

സത്താർ സമർപ്പിച്ച് അപേ ക്ഷ യിൻ മേൽ 
കടുങ്ങല്ലൂർ വില്ലേജാഫീസർവഴി അന്വേഷണം നടത്തിയതിൽ 
ടി അബ്ദുൾ സത്താർ , പി . എ . 13-11-2020 -ാം തീയതി മരിച്ചു 
പോയെന്നും പരേതന്റെ അവകാശികളായി താഴെ പറയുന്ന 6 
( ആറ് ) പേരാണുള്ളതെന്നും അറിവായിരിക്കുന്നു . 
കമ പേര് 

പരേതനുമായുള്ള വയസ് 
നമ്പർ 

ബന്ധം 


( 2 ) 


നമ്പർ ബി5-1516 / 2021 . 


2021 ഫെബ്രുവരി 11 . 


മരണ 


1 


ഷിംന സത്താർ 


31 


ഭാര്യ 
മകൻ 


എറണാകുളം ജില്ല , മൂവാറ്റുപുഴ താലൂക്ക് , ആരക്കുഴ 
വില്ലേജ് , പെരുമ്പല്ലൂർ കരയിൽ , മഴുവഞ്ചേരി ഇല്ലം വീട്ടിൽ 
എം . ഡി . നീലകണ്ഠൻ ഇളയത് 23-6-2017 -ാം തീയതി 
പ്പെട്ടിട്ടുള്ളതാണ് . അ വ കാശികളെ കാണിക്കുന്ന ഒരു 
സാക്ഷ്യപത്രം നൽകണമെന്ന് ആവശ്യപ്പെട്ട് ടിയാളുടെ മകൻ 
ശീകാ ന്ത് , എം . എ ൻ . സമർപ്പിച്ച അപേക്ഷ പകാരം 
ബന്ധപ്പെട്ട വില്ലേജാഫീസർവഴി അവകാശ വിചാരണ നടത്തു 
കയും താഴെ പറ യുന്നവർ പരേതന്റെ നിയമാനുസൃത 
അവകാശികളാണെന്ന് ബോദ്ധ്യപ്പെട്ടിട്ടുള്ളതുമാണ് . 


2 


9 


3 


മുഹമ്മദ് ഇംറാൻ 
മുഹമ്മദ് ഇർഫാൻ 
മുഹമ്മദ് ഇഹ്സാൻ 


9 


3 


4 


7 


3 3 


5 


അബു , കെ . എം . 


പിതാവ് 


70 


6 


നഫീസ അബു 


മാതാവ് 


58 


കമ 


പേര് 


പരേതനുമായുള്ള 


വയസ് 


നമ്പർ 


ബന്ധം 


1 


ഷൈലജാദേവി , എൻ . 


ഭാര്യ 


63 


മേൽപ്പറഞ്ഞവരാണ് പരേതന്റെ അവകാശികളെന്നുള്ളതിന് 
അവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ പ്രസിദ്ധപ്പെ 

ദി വ സ ത്തി നു ള്ളിൽ രേഖാ മൂലം പറവൂർ 
തഹശീൽദാർ മുമ്പാകെ ഹാജരാകേണ്ടതാണ് . കാലാവധി 
കഴിഞ്ഞാ തപാൽ മാർഗ്ഗമായോ വരുന്ന അപേക്ഷ കൾ 
പരിഗണിക്കുന്നതല്ല . 


ടു ത്തി 


30 


2 


ശ്രീകാന്ത് , എം . എൻ . 


മകൻ 


38 


3 


ശരണ്യ , എം . എൻ . 


മകൾ 


33 


( ഒപ്പ് ) 


താലൂക്കാഫീസ് , 
പറവൂർ . 


തഹശീൽദാർ . 


മുകളിൽ പറഞ്ഞിരിക്കുന്ന വ്യക്തികളാണ് പരേതന്റെ 
നിയമാനുസൃത അവകാശികളെന്ന് കാണിച്ച് അപേക്ഷകന് 
ഒരു സാക്ഷ്യപത്രം നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപം 
ഉള്ള പക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെന്റ് 
ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം മൂവാറ്റുപുഴ 
തഹശീൽദാർക്ക് രേഖാമൂലം നേരിട്ട് സമർപ്പിക്കേണ്ടതാണ് . 
നിശ്ചിത തീയ തി ക്കു ശേ ഷമോ തപാൽ മാർഗ്ഗമോ മറ്റ് 
വിധത്തിലോ ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണനാർഹമല്ല . 


Moovattupuzha Taluk 


പരസ്യം 


നമ്പർ ബി5-1584 / 2021 . 


2021 ഫെബ്രുവരി 11 . 


( 1 ) 
നമ്പർ ബി5-1812 2021 . 

2021 ഫെബ്രുവരി 15 . 
എറണാകുളം ജില്ല , മൂവാറ്റുപുഴ താലൂക്ക് , വെള്ളൂർക്കുന്നം 
വില്ലേജ് , മാർക്കറ്റ് പി.ഒ. ആര്യങ്കാലയിൽ വീട്ടിൽ എ.കെ. ഇബ്രാഹിം 
16-11-2020 -ാം തീയതി മരണപ്പെട്ടിട്ടുള്ളതാണ് . അവകാശികളെ 
കാണിക്കുന്ന ഒരു സാക്ഷ്യപത്രം നൽകണമെന്ന് ആവശ്യപ്പെട്ട് 
ടിയാളുടെ ഭാര്യ മീരാ മ്മ , പി . എ . സമർപ്പിച്ച അപേക്ഷ 
പ്രകാരം ബന്ധപ്പെട്ട വില്ലേജാഫീസർവഴി അവകാശ വിചാരണ 
നടത്തുകയും താഴെ പറയുന്നവർ പരേതന്റെ നിയമാനുസൃത 
അവകാശികളാണെന്ന് ബോദ്ധ്യപ്പെട്ടിട്ടുള്ളതുമാണ് . 


എറണാകുളം ജില്ല , മൂവാറ്റുപുഴ താലൂക്ക് , ഇലഞ്ഞി 
വില്ലേ ജ് , ഇലഞ്ഞി ക ര യിൽ കാഞ്ഞി ര ത്തു കൽ 
( മുള്ളംമടയ്ക്കൽ ) വീട്ടിൽ മറിയം ചാക്കോ 17-3-2015 -ാം തീയതി 
മരണപ്പെട്ടിട്ടുള്ളതാണ് . പരേതയുടെ അവകാശിയെ കാണിക്കുന്ന 
ഒരു സാക്ഷ്യപത്രം നൽകണമെന്ന് ആവശ്യപ്പെട്ട് ടിയാളുടെ 
മകൾ ചിന്നമ്മ ബേബി സമർപ്പിച്ച് അപേ ക്ഷ പകാ രം 
ബന്ധപ്പെട്ട വില്ലേജാഫീസർവഴി അവകാശ വിചാരണ നടത്തു 
കയും താഴെ പറ യുന്നവർ പരേതയുടെ നിയമാനുസൃത 
അവകാശിയാണെന്ന് ബോദ്ധ്യപ്പെട്ടിട്ടുള്ളതുമാണ് . 


പേര് 


വയസ് 


കമ 
നമ്പർ 


പരേതനുമായുള്ള 

ബന്ധം 


പേര് 


വയസ് 


പരേതയുമായുള്ള 


1 


മീരാമ്മ , പി . എ . 


ഭാര്യ 


69 


ബന്ധം 


2 


എ . ഇ . നിഷാം 


മകൻ 


43 


മകൾ 


ചിന്നമ്മ ബേബി 


62 


3 


മകൻ 


എ . ഇ . ഹാഷീം 


40 


242 


73 


മുകളിൽ പറഞ്ഞിരിക്കുന്ന വ്യക്തിയാണ് പരേതയുടെ 
നിയമാനുസൃത അവകാശിയെന്ന് കാണിച്ച് അപേക്ഷകയ്ക്ക് 
ഒരു സാക്ഷ്യപത്രം നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപം 
ഉള്ള പക്ഷം ആയത് ഈ പരസ്യം കേ രള ഗവൺമെന്റ് 
ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം മൂവാറ്റുപുഴ 
തഹശീൽദാർക്ക് രേഖാമൂലം നേരിട്ട് സമർപ്പിക്കേണ്ടതാണ് . 
നിശ്ചിത തീയ തിക്കു ശേ ഷമോ തപാൽ മാർഗ്ഗമോ മറ്റ് 
വിധത്തിലോ ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണനാർഹമല്ല . 


മകൻ 


( 2 ) 
നമ്പർ എ4-671 / 2021 . 

2021 ഫെബ്രുവരി 4 . 
കോതമംഗലം താലൂക്കിൽ കോതമംഗലം വില്ലേജിൽ 
കരിങ്ങഴ കരയിൽ പാലിയത്ത് വീട്ടിൽ പൌലോസ് , പി . പി . 
പോൾ , പി . പി . എന്ന യാൾ 

18 - 10- 2 0 2 0 - ൽ 
മര ണ മ ട ഞഞ്ഞിട്ടു ള്ള താ ണ് . വിവിധ 

ആ വ ശ്യ ങ്ങ ൾക്ക് 
ഹാജരാക്കുന്നതിനായി ടിയാന്റെ നിയമാനുസൃത അവകാശികൾ 
താഴെ പറ യു ന്ന വ രാ ണെന്ന് കാണിക്കുന്ന സർട്ടിഫിക്കറ്റ് 
നൽക ണമെന്ന് കാണിച്ച് പരേ തന്റെ ഭാര്യ ഗ്രേസി പോൾ 
സമർപ്പിച്ച അപേക്ഷയിന്മേൽ കോതമംഗലം വില്ലേജാഫീസർ 
മുഖേന അവകാശ വിചാരണ നടത്തിയതിൽ താഴെ പേര് 
പറയുന്നവരാണ് അവകാശികളെന്ന് അറിവായിരിക്കുന്നു . 
കമ പേര് 

പരേതനുമായുള്ള വയസ് 
നമ്പർ 


താലൂക്കാഫീസ് , 


( ഒപ്പ് ) 
തഹശീൽദാർ . 


മൂവാറ്റുപുഴ . 


ബന്ധം 


Kothamangalam Taluk 


1 


ഗ്രസി പോൾ 


54 


ഭാര്യ 
മകൾ 


2 


ഡയാന പോൾ 


23 


പരസ്യം 


3 


ബേസിൽ പോൾ 


മകൻ 


25 


( 1 ) 


നമ്പർ എ4-883 / 2021 . 


2021 ഫെബ്രുവരി 4 . 


മുക ളിൽ പേര് ചേർത്തിട്ടു ള്ള വ രാ ണ് പരേ ത ന്റെ 
നിയമാനുസൃത അവകാശികളെന്ന് കാണിച്ച് സർട്ടിഫിക്കറ്റ് 
നൽകു ന്ന തിൽ ആക്ഷേ പമു ള്ള വർ ഈ പരസ്യം കേരള 
ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനുള്ളിൽ 
കോതമംഗലം തഹശീൽദാർ മുമ്പാകെ നേരിട്ട് ഹാജരായി 
ആക്ഷേപം രേഖാമൂലം സമർപ്പിക്കേണ്ടതാണ് . കാലാവധി 
കഴിഞ്ഞാ തപാൽ മാർഗ്ഗമോ ലഭിക്കുന്ന ആക്ഷേ പങ്ങൾ 
പരിഗണിക്കുന്നതല്ല . 


ക . 


( 3 ) 


കോതമംഗലം താലൂക്കിൽ തൃക്കാരിയൂർ വില്ലേജിൽ 
ആയക്കാട് കരയിൽ ഇലവുംചാലിൽ വീട്ടിൽ ഇ . എം . കോയാൻ 
മകൻ നിസ്സാർ , ഇ . 

എന്ന യാൾ 3-5 - 2 0 2 0 - ൽ 
മരണമടഞ്ഞിട്ടുള്ളതാണ് . വിവിധ ആവശ്യങ്ങൾക്ക് ഹാജരാക്കു 
ന്നതിനായി ടിയാന്റെ നിയമാനുസൃത അവകാശികൾ താഴെ 
പറയുന്നവരാണെന്ന് കാണിക്കുന്ന സർട്ടിഫിക്കറ്റ് നൽകണമെന്ന് 
കാണിച്ച് പരേതന്റെ ഭാര്യ സിം നാമോൾ നിസ്സാർ സമർപ്പിച്ച 
അപേക്ഷ യിന്മേൽ തൃക്കാരിയൂർ വില്ലേജാഫീസർ മുഖേന 
വിചാ രണ നട ത്തി യ തിൽ 

പേര് 
പറയുന്നവരാണ് അവകാശികൾ എന്ന് അറിവായിരിക്കുന്നു . 


നമ്പർ എ4-9970 / 2020 . 


2021 ഫെബ്രുവരി 1 . 


കോത മം ഗലം 


അ വ കാശ 


താഴ 


താലൂക്കിൽ ഇ ര മ ല്ലൂർ വില്ലേ ജിൽ 
നെല്ലിക്കുഴി കരയിൽ നടുകൂടി വീട്ടിൽ കോയൻ , എൻ . എം . 
മ കൻ മൊയ്തു , എൻ . കെ . എന്ന യാൾ 29-3-2019 - ൽ 
മര ണ മ ട ഞഞ്ഞിട്ടു ള്ള താ ണ് . വിവിധ 

ആ വ ശ്യ ങ്ങ ൾക്ക് 
ഹാജരാക്കുന്നതിനായി ടിയാന്റെ നിയമാനുസൃത അവകാശികൾ 
താഴെ പറ യു ന്ന വ രാ ണെന്ന് കാണിക്കുന്ന സർട്ടിഫിക്കറ്റ് 
നൽകണമെന്ന് കാണിച്ച് പരേതന്റെ മകൻ മജിൽ സമർപ്പിച്ച 
അപേക്ഷ യി മേൽ ഇര മ ല്ലൂർ വില്ലേ ജാ ഫീ സർ മുഖേന 
വിചാ രണ് നട ത്തി യ തിൽ 

പേര് 
പറയുന്നവരാണ് അവകാശികളെന്ന് അറിവായിരിക്കുന്നു . 


കമ 


പേര് 


പരേതനുമായുള്ള വയസ് 


നമ്പർ 


ബന്ധം 


1 


സിംനാ മോൾ നിസ്സാർ 


ഭാര്യ 


30 


അ വ ക  ാ ശ 


താഴ 


2 


അൻഹ മെഹ്റിൻ 


മകൾ 


8 


പേര് 


വയസ് 


കമ 
നമ്പർ 


പരേതനുമായുള്ള 

ബന്ധം 


3 


ആലിയ മെഹ്റിൻ 


6 


33 


1 


സഫിയ മൊയ്ത 


63 


അതീക്ക് മുഹമ്മദ് 


4 


മകൻ 


ഒന്നര 


ഭാര്യ 
മകൾ 


2 


മജീന 


40 


5 


ഇ . എം . കോയാൻ 


പിതാവ് 


65 


3 


മജിൽ 


മകൻ 


37 


( പരേതന്റെ മാതാവ് മുമ്പിനാലെ മരണപ്പെട്ടിട്ടുള്ളതാണ് . ) 


മുക ളിൽ പേര് ചേർത്തിട്ടു ള്ള വ രാ ണ് പരേ തന്റെ 
നിയമാനുസൃത അവകാശികളെന്ന് കാണിച്ച് സർട്ടിഫിക്കറ്റ് 
നൽകു ന്ന തിൽ ആക്ഷേപമു ള്ള വർ ഈ പരസ്യം കേരള 
ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനുള്ളിൽ 
കോതമംഗലം തഹശീൽദാർ മുമ്പാകെ നേരിട്ട് ഹാജരായി 
ആക്ഷേപം രേഖാമൂലം സമർപ്പിക്കേണ്ടതാണ് . കാലാവധി 
കഴിഞ്ഞാ തപാൽ മാർഗ്ഗമോ ലഭിക്കുന്ന ആക്ഷേപങ്ങൾ 
പരിഗണിക്കുന്നതല്ല . 


( പരേതന്റെ മാതാപിതാക്കൾ മുമ്പിനാലെ മരണപ്പെട്ടിട്ടുള്ളതാണ് . ) 

മുക ളിൽ പേര് ചേർത്തിട്ടു ള്ള വ രാ ണ് പരേ ത ന്റെ 
നിയമാനുസൃത അവകാശികളെന്ന് കാണിച്ച് സർട്ടിഫിക്കറ്റ് 
നൽകു ന്ന തിൽ ആക്ഷേപമുള്ള വർ ഈ പരസ്യം കേരള 
ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനുള്ളിൽ 
കോതമംഗലം തഹശീൽദാർ മുമ്പാകെ നേരിട്ട് ഹാജരായി 
ആക്ഷേപം രേഖാമൂലം സമർപ്പിക്കേണ്ടതാണ് . കാലാവധി 
കഴിഞ്ഞാ തപാൽ മാർഗ്ഗമോ ലഭിക്കുന്ന ആക്ഷേ പ ങ്ങ ൾ 
പരിഗണിക്കുന്നതല്ല . 
താലൂക്കാഫീസ് , 

( ഒപ്പ് ) 
തഹശീൽദാർ . 


കോതമംഗലം . 


Gaz . No. 21 / 2021 / DTP ( CLR - Supplement ) . 


243 


Salim A. 


Digitally signed by Salim A 
Date : 2021.07.12 18:37:59 +05 : 30 ' 


